© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No , KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


സമ 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 1 
1st June 2021 


വാല്യം 10 


നമ്പർ 


1196 ഇടവം 18 
18th Idavam 1196 


22 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 11 
11th Jyaishta 1943 


PART III 


Co - operative Department 


ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന 

ഉത്തരവ് 


( 3 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) കുട്ടനാട് 
ആ ഫീ സില ചമ്പ ക്കുളം 

യൂ ണിറ്റ് 
ഇൻസ്പെക്ടറുടെ 66 -ാം വകുപ്പ് പ്രകാരമുള്ള 
പരിശോധന റിപ്പോർട്ട് . 


( ഹാജർ : ബി . എസ് . പ്രവീൺ ദാസ് ) 


നമ്പർ സി.ആർ.പി. ( 2 ) 5695/2018 . 


2021 ഏപ്രിൽ 20 . 


( 4 ) ഈ ആ ഫീ സില 

20-2-2021-00 
തീയതിയിലെ സി . ആർ . പി . ( 2 ) 5695/2018 
നമ്പർ നോട്ടീസ് . 


വിഷയം 


സംഘം 


2331 - സംഘം 


സഹകരണ വകുപ്പ് - നെടുമുടി വില്ലേജ് 
സർവ്വീസ് സഹകരണ സംഘം ( ക്ലിപ്തം ) 
നമ്പർ 

സമാ പ് തീ ക രി 
ക്കു ന്നതിന്റെ ഭാഗമായി 1969 -ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 72 ( 1 ) 
പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവ് 
ആകുന്നത് സംബന്ധിച്ച് . 


നെടു മുടി വില്ലേജ് സർവ്വീസ് സഹ ക ര ണ 
( ക്ലിപ്തം നമ്പർ 2331 - ലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ടി 
സംഘത്തിൽ നിക്ഷേപിച്ചിരുന്ന നിക്ഷേപകരുടെ നിക്ഷേപ തുക 
തിരികെ നൽകുന്നതിന് സംഘത്തിന് കഴിയാതെ വരികയും 
ഇതിനെതിരെ ശ്രീ . ജോസ് കുര്യൻ മുതൽ പേർ ബഹുമാനപ്പെട്ട 
കേ രള 

ഹ ക്കോ ട തി യിൽ ഫയൽ ചെയ് ത WP ( C ) 
6278/2005 നമ്പർ റിട്ട് പെറ്റീഷൻ സൂചന ( 1 ) പ്രകാരം വിധി 
യായിട്ടുള്ളതാണ് . ടി വിധി ന്യായത്തിൽ വിധി ഉത്തരവ് തീയതി 
മുതൽ 4 മാസത്തിനകം നിക്ഷേപകരുടെ നിക്ഷേപം തിരികെ 
ന ൽ ക ണ മ ന്നു ടി ക  ാ ല യ ള വിന് 

ശ ഷ വു  ം 
നിക്ഷേപ തുക നിക്ഷേ പ കർക്ക് തിരികെ നൽകു വാൻ 
കഴിയുന്നില്ലായെങ്കിൽ സംഘത്തെ ലിക്വിഡേറ്റ് ചെയ് 
നിക്ഷേപകരുടെ നിക്ഷേപം തിരികെ നൽകു ന്ന തി നാണ് 
ബഹു . കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് . ടി വിധി 
ഉത്ത ര വില 

നിർ ദ്ദേ ശാ നു സ ര ണം നിക്ഷേപ പ ക രു ടെ 


സൂചന :-( 1 ) ബഹു . കേ രള ഹൈക്കോ ട തി യുടെ 

12-3-2018 -ാം തീയതിയിലെ WP ( C ) നമ്പർ 
6278 2005 റിട്ട് പെറ്റീഷനിലെ വിധി ന്യായം . 


( 2 ) ബഹു . സഹകരണ സംഘം രജിസ്ട്രാറുടെ 

1-2 -2021 -ാം തീയതിയിലെ സി . പി . ( 2 ) 
556 2019 നമ്പർ കത്ത് . 


Gaz . No. 22 / 2021 / DTP ( Co - operative ) . 


329 


20th APRIL 2021 ] 


CO - OPERATIVE DEPARTMENT 


114 


സഹ ക ര ണ 


വന്ന 


നിക്ഷേപ തുക നിക്ഷേ പ കർക്ക് തിരികെ നൽകു വാൻ 
സംഘത്തിന് സാധിച്ചിട്ടില്ലാത്തതാണ് . ഈ സാഹചര്യത്തിൽ 
ലിക്വിഡേഷൻ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി 

നി യമം വകുപ്പ് 66 പ്രകാരം പരിശോ ധന 
നടത്തുന്നതിന് കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
ആ ഫീ സില ചമ്പ ക്കളം യൂണിറ്റ് 

ഇൻ സ പ ക് ടർ 
ശീ . കെ . പി . ജോഷിയെ പരിശോധന ഉദ്യോഗസ്ഥനായി 
നിയമിക്കുകയും പരിശോധനാ ഉദ്യോഗസ്ഥൻ പരിശോധന 
പൂർത്തീകരിച്ച് റിപ്പോർട്ട് സൂചന ( 3 ) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള 
തു മാ ണ് . ടി പരി ശോ ധന റിപ്പോർട്ടിൽ ലിക്വിഡേ ഷൻ 
നടപടികൾ സ്വീകരിക്കുന്നതിന് പരിശോധന ഉദ്യോഗസ്ഥൻ 
ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ് . ഈ വിഷയത്തിൽ സംഘം 
ഭ ര ണ സ മി തിയെ നേരിൽ കേൾക്കു ന്ന തിന് നോട്ടീസ് 
നൽകുകയും 27-11-2019 -ാം തീയതിയിൽ ഈ ആഫീസിൽ വച്ച് 
നേരിൽ കേട്ടിട്ടു ള്ള തു മാ ണ് . ടി സംഘം പ്രസിഡന്റ് 
( ശീ . എൻ . കെ . രഘുനാഥൻ വിശദീകരണം രേഖാ മൂലം 
സമർപ്പിക്കുകയും ചെയ്തിരുന്നു . ബഹു . കേരള ഹൈക്കോടിയുടെ 
നിർ ദ്ദേ ശാ നു സ രണം ലിക്വി ഡ ഷൻ നട പടി കൾ 
സ്വീക രി ക്കാ വു ന്ന താണന്ന് 

പസി ഡന്റിന്റെ 
വിശ ദീക രണ ത്തിൽ പരാ മർശിച്ചിട്ടു ണ്ട് . കൂടാതെ ഈ 
വിഷയത്തിൽ ബഹു . സഹകരണ സംഘം രജിസ്ടാറോട് 
അഭി പ്രായം ആരാ ഞഞ്ഞ തിൽ ടി സംഘ ത്തിൽ നിന്നും 
നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നത് സംബന്ധിച്ച റിട്ട് 
പെറ്റീഷനുകളിലെ പൊതുവായ ടി വിധി ന്യായപ്രകാരം ടി 
ബാങ്കിനെ ലിക്വി ഡേറ്റ് ചെയ്യു ന്ന തി നുള്ള നട പടി കൾ 
സ്വീകരിക്കുന്നതിന് ബഹു . സഹകരണ സംഘം രജിസ്ട്രാർ 
സൂചന ( 2 ) ക ത്തി ലൂടെ ഈ ആഫീസിന് നിർദ്ദേശം 
നൽകിയിട്ടുള്ളതാണ് . 


ബോധിപ്പിക്കണമെന്ന് കാണിച്ച് ധനസഹായ ബാങ്കിനും , 
സർക്കിൾ സഹകരണ യൂണിയനും സൂചന ( 4 ) പ്രകാരം 
നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ ടി നോട്ടീസിന്മേൽ യാതൊരു 
ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതാകുന്നു . 

മേൽ സാഹച ര്യ ത്തിൽ എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ 
നിർ വ്വ ഹിക്കു ന്ന തിന് വേണ്ടി യാണോ സംഘം രജിസ്റ്റർ 
ചെയ്യപ്പെട്ടത് ആ ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സംഘം 
പരാ ജ യ പ്പെട്ട തി നാലും സംഘ ങ്ങ ൾക്ക് സംഘ ത്തിന്റെ 
പ്രവർത്ത ന ത്തിൽ താൽപ ര്യ മില്ലാ ത്ത തി നാലും സംഘം 
പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരു സാധ്യതയും 
ഇ ല്ലാ ത്ത തി നാലും സംഘ ത്തിൽ 

നിക്ഷേ പിച്ചി രുന്ന 
നിക്ഷേപകരുടെ നിക്ഷേപം തിരികെ നൽകുവാൻ സംഘത്തിന് 
കഴി യാത സാഹ ച ര്യ ത്തിലും ബഹു . 

കേ രള 
ഹൈക്കോടതിയുടെ സൂചന ( 1 ) വിധി ന്യായത്തിന്റെ അടിസ്ഥാ 
നത്തിൽ നെടുമുടി വില്ലേജ് സർവ്വീസ് സഹകരണസംഘം 
( ക്ലിപ്തം നമ്പർ 2331 - ന്റെ പ്രവർത്തനം 1969 -ലെ കേരള 

സംഘം നിയമം വകുപ്പ് 71 ( 1 ) ഉപകാരം 
സമാപ്തീകരിക്കുന്നതിന് ടി നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) കുട്ടനാട് ആഫീസിലെ 
ചമ്പക്കുളം യൂണിറ്റ് ഇൻ പെ കുറെ ലിക്വി ഡേറ്ററായി 
നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

ടി സംഘ ത്തിന്റെ എല്ലാ വിധ മുതലു ക ളു ടേയും , 
റിക്കാർഡുകളുടേയും ചുമതല ലിക്വിഡേറ്റർ ഏറ്റെടുത്ത് 
വിവരം ഈ ആഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താണ് . 
ചാർജ്ജടുക്കുന്ന തീയതിയിലെ വരവ് ചെലവ് കണക്കും 
ബാക്കിപത്രവും അയച്ച് തരേണ്ടതാണ് . സംഘത്തിന്റെ ആസ്തി 
ബാധ്യതകൾ തിട്ടപ്പെടുത്തി ആവശ്യമായ നിയമാനുസൃത തുടർ 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 

ലിക്വിഡേറ്റർ സഹകരണ നിയമം വകുപ്പ് 73 ചട്ടം 69 
( 12 ) എന്നിവയിൽ വ്യവസ്ഥ ചേർത്തിരിക്കുന്നത് പ്രകാരമുള്ള 
സമ യ പ രി ധിക്കകം ടി സംഘ ത്തിന്റെ സമാ പ് തീ ക രണ 
നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് . 


സഹ ക രണ 


സംഘ o 


സംഘം 


ടി സാഹ ച ര്യ ത്തിൽ 

( പവർത്തനം 
സമാപ്തീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനെതിരെ 
എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് 
നോട്ടീസ് കൈപ്പറ്റി 15 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസ് , 

( ഒപ്പ് ) 
ആലപ്പുഴ . 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


330 


Salim A 


Digitally signed by Salim A 
Date : 2021.07.16 13:43:24 
+ 05'30 ' 


